Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg . No. KL /TV ( N ) / 634/ 2015-17 


GOVERNN 


കര 


കാർ 


രള സർക 
VMENT OF 


KERALA 


7 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2015 ഏപ്രിൽ 14 
14th April 2015 

1190 മീനം 31 
31st Meenam 1190 
1937 ചൈതം24 
24th Chaithra 1937 


Vol. IV . 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Fisheries Department 


ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ (ദക്ഷിണ മേഖല ) തിരുവനന്തപുരം/ ഫിഷറീസ് സഹകരണ സംഘം 

രജിസ്ട്രാറുടെ നടപടിക്രമം 


( നിലവിൽ: വി. മനോമോഹനൻ) 


വിഷയം: - ഫിഷറീസ് -- സഹകരണം പോളശ്ശേരി മത്സ്യ വ്യവസായ സഹകരണ സംഘം ( ക്ലിപ്തം) നമ്പർ 1985 സമാപ്തീകരിച്ച് 

ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
പരാമർശം: - (1) കോട്ടയം ഫിഷറി ഡെവലപ്മെന്റ് ഓഫീസറുടെ ( കെ1) 22 - 1- 2013- ലെ എഫ്. ഡി . ഒ.( കൊ )/ 5/ 2009 നമ്പർ കത്ത്. 


( 2) ഈ ഓഫീസിലെ 7 - 2 - 2013 - ലെ സംഘം സെക്രട്ടറി/ പ്രസിഡന്റ് എന്നിവർക്കുള്ള ഇതേ നമ്പർ കത്ത്. 
| ( 3 ) ഈ ഓഫീസിലെ വൈക്കം സർക്കിൾ സഹ ക രണ യൂണിയ ൻ സൈക ട്ട റിക്കുള്ള 6 - 1 - 2015 - ലെ 

ഇതേ നമ്പർ കത്ത്. 


ഉത്തരവ് നമ്പർ എഫ1/ 243 /2010 തീയതി 16 - 3 - 2015 


പോളശ്ശേരി മത്സ്യ വ്യവസായ സഹകരണ സംഘം ( ക്ലിപ്തം) നമ്പർ 1985- ന്റെ പ്രവർത്തനം 7 വർഷത്തോളമായി പൂർണമായി 
നിലച്ചിരിക്കുകയാണെന്നും സംഘം തുടർന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് സംഘാംഗങ്ങൾക്ക് യാതൊരു താൽപ്പര്യവുമില്ലായെന്നും ഒന്നാം 
പരാമർശിത കത്തുപ്രകാരം കോട്ടയം ഫിഷറി ഡെവലപ്മെന്റ് ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


- സംഘത്തിന്റെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുന്നതിനായി ഒരു മൂന്നംഗ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ 29 - 3 -2010 - ലെ 
ഇതേ നമ്പർ ഉത്തരവ് പ്രകാരം നിയമിച്ച് ഉത്തരവ് നൽകിയിരുന്നുവെങ്കിലും പ്രസ്തുത കമ്മിറ്റി സംഘത്തിന്റെ ചുമതലയേറ്റെടുത്തില്ലാ 


14th APRIL 2015) 


FISHERIES DEPARTMENT 


10 


എന്നും, കൂടാതെ സംഘത്തിലെ ഭൂരിപക്ഷം അംഗങ്ങളും മറ്റ് സംഘങ്ങളിൽ അംഗത്വമുള്ളവരാണെന്നും ആയതിനാൽ സംഘം 
സമാപ്തീകരിച്ച് ഉത്തരവ് നൽകണമെന്നും യൂണിറ്റ് ഇൻസ്പെക്ടർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


പരാമർശം 2, 3 എന്നിവ പ്രകാരം സംഘം സമാപീകരിക്കുന്നതിന് വിയോജിപ്പുണ്ടെങ്കിൽ അറിയിക്കുന്നതിന് സംഘാംഗങ്ങൾ, 
വൈക്കം സർക്കിൾ സഹകരണ യൂണിയൻ എന്നിവർക്ക് അറിയിപ്പു നൽകിയിരുന്നുവെങ്കിലും യാതൊരു അഭിപ്രായവും ഇതുവരെ 
സമർപ്പിച്ചിട്ടില്ല . 


മേൽ സാഹചര്യത്തിൽ, പ്രവർത്തന സ്തംഭനം നേരിടുന്ന പോളശ്ശേരി മത്സ്യ വ്യവസായ സഹകരണ സംഘം ( ക്ലിപ്തം ) നമ്പർ 
1985 - ന്റെ പ്രവർത്തന സാദ്ധ്യതയില്ലായ്മ ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും കോട്ടയം ഫിഷറി ഡെവലപ്മെന്റ് ഓഫീസറുടെ 
( കെ1) ശുപാർശയുടെ അടിസ്ഥാനത്തിലും പ്രസ്തുത സംഘത്തെ കേരള സഹകരണസംഘ നിയമം വകുപ്പ് 71(2 ) ബി പ്രകാരം 
സമാപ്തീകരിച്ചുകൊണ്ടും, വകുപ്പ് 72(1) പ്രകാരം കോട്ടയം ( കെ1) ഫിഷറി ഡെവലപ്മെന്റ് ഓഫീസറെ മേൽ സംഘത്തിന്റെ 
ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 


ലിക്വിഡേറ്റർ സംഘത്തിന്റെ ആസ്തി ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടതും ഉത്തരവ് തീയതി മുതൽ 2 മാസത്തിനുശേഷം അന്തിമ 
സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


( ഒപ്പ്) 
ഫിഷറീസ് സഹകരണ സംഘം രജിസ്ട്രാർ 
- ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ 

(ദക്ഷിണ മേഖല ). 


തിരുവനന്തപുരം. 


ലേല ദർഘാസ് പരസ്യം 

ദർഘാസ്/ ലേല ഫാറത്തിന്റെ വില നിശ്ചിത തീയതിക്കകം 

ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ആഫീസിൽ പണമായി 
നമ്പർ 4896 / 2014. 

2015 മാർച്ച് 20. ഒടുക്കി ഫോറങ്ങൾ കൈപ്പറ്റാവുന്നതുമാണ്. ദർഘാസിനും 

ലേലത്തിനും പങ്കെടുക്കുന്നവർ പ്രത്യേകം പ്രത്യേകം ഫാറങ്ങൾ 
ജില്ലാ പഞ്ചായത്തിനു വേണ്ടി ഫിഷറീസ് ഡെപ്യൂട്ടി 

സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ്/ ലേല ഫാറങ്ങൾ 10 - 4 - 2015 
ഡയറക്ടർ കണ്ണൂർ ഫിഷറീസ് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള തീയതി രാവിലെ 10 മണിമുതൽ 22 - 4 - 2015 ഉച്ചയ്ക്ക് 
പാലക്കോട് മത്സ്യബന്ധന തുറ മു ഖത്തിൽ നിന്നും ഒരു 12 മണിവരെ ടി ഓഫീസിൽ നിന്നും കൈപ്പറ്റാവുന്നതാണ്. 
വർഷത്തേക്ക് പ്രവേശന ഫീസ്, വാർഫേ ജ്, ലാന്റിംഗ് ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ മേൽ 
എന്നിവ പിരി ക്കു ന്ന തിനുള്ള അ വ കാശം ഏറ്റെടുത്ത് പ്രകാരമുള്ള നിരതദ്രവ്യം തുക അംഗീകൃത ബാങ്കിലെ ഡിമാന്റ് 
നടത്തുന്നതിന് മുദ്രവച്ച കവറുകളിൽ മത്സരസ്വഭാവമുള്ള - ഡാഫ്റ്റായി ഒടുക്കി - 150 വിലയുള്ള മുദ്രപത്രത്തിൽ ഒപ്പിട്ട 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾക്കു പുറമെ 

(പാഥ മിക കരാർ സഹിതം ദർഘാസ് സംബ ന്ധ മായ 
പൊതു ലേ ലവും നട ത്തു ന്ന താ ണ്. സർക്കാർ ഉത്തരവ് 

വിവരങ്ങൾ ആലേഖനം ചെയ്ത് സീൽ വച്ച കവറുകളിൽ 

നിശ്ചി ത സ മയ പരിധിക്കകം ദർഘാ സു കൾ സമർപ്പി 
നമ്പർ 309 / 12 /എഫ് ആന്റ് പി. ക്യൂ തിരുവനന്തപുരം, തീയതി 

ക്കേണ്ടതാണ്. നിരതദ്രവ്യം പണമായി സ്വീകരിക്കുന്നതല്ല . 
31-3 - 2012 പ്രകാരം പുതുക്കിയ നിരക്കുകൾ അനുസരിച്ചാണ് 

ദർഘാസുകൾ നേരിട്ടോ/ രജിസ്റ്റേർഡ് തപാൽ മുഖേനയോ 
ചുങ്കം പിരിവുകൾ നടത്തേണ്ടത്. 

സമർപ്പിക്കാവുന്നതാണ്. യാതൊരു വിധ കാരണ വശാലും 

താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കു ന്നതല്ല. 
അടങ്കൽ തുക - - 2, 00 ,000 . 

കോൺടാക്റ്റ് ലൈസൻസ് ഇല്ലാത്ത വർ ദർഘാസ്/ ലേല 
നിരതദ്രവ്യം- - 10,000. 

പ്രമാണത്തിനൊപ്പം - 70 ,000 - ന്റെ സോൾവൻസി സർട്ടിഫിക്കറ്റ് 

ഉൾപ്പെടുത്തേണ്ടതാണ്. തിരിച്ചറിയൽ രേഖ , പാൻകാർഡ് 
- ലേല ദർഘാസ് പ്രമാണത്തിന്റെ വില - - 4, 000 + 

എന്നിവയുടെ പകർപ്പുകൾ ഉള്ളടക്കം ചെയ്യേണ്ടതുമാണ്. 
വാറ്റ് - 480. 

- ലേല ത്തിൽ പങ്കെ ടു ക്കുന്ന വ്യക്തികൾ ലേല 
ദർ ഘാസ് സമർപ്പിക്കേണ്ട അവസാന തീയതിയും ഫോറ ത്തി നൊപ്പം പാഥ മിക ഉടമ്പടി, നിര ത ദ വ്യം , 
സമയവും - 22 - 4- 2015- ന് ഉച്ചയ്ക്ക് 1 മണി. 

സോൾവൻസി എന്നിവ ഉൾപ്പെടുത്തി നിശ്ചിത സമയത്തിനകം 

സമർപ്പിച്ച് ലേല ചീട്ട് കൈപ്പറ്റേണ്ടതാണ്. മതിയായ രേഖകൾ 
- ലേലത്തീയതിയും സമയവും - 22 - 4-2015, 3 മണി. 

ഉൾപ്പെടുത്താത്ത ഫോറങ്ങൾ നിരസിക്കുന്നതും താമസിച്ചു 
ലേല സ്ഥലം - ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറാഫീസ്, 

ലഭിക്കുന്ന ഫാറങ്ങൾ സ്വീകരിക്കുന്നതുമല്ല . പൊതു ലേലം 

നടത്തിയതിനുശേഷം ലഭ്യമായ ദർഘാസുകൾ സന്നിഹിതരായ 
കണ്ണൂർ. 

വ്യക്തികളുടെ സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതാണ്. 
- ദർഘാസ്/ ലേല ഫോറം ആവ ശ്യ മുള്ള വ്യക്തികൾ 

ലേലത്തിലോ ദർഘാസിലോ ഏതിലാണ് കൂടുതൽ തുക 
തിരിച്ചറിയൽ കാർഡ്/ വാസസ്ഥലത്തെ വില്ലേജ് ഓഫീസർ 

വാഗ്ദാനം ചെയ്യുന്നത് പ്രസ്തുത വ്യക്തിക്ക് ദർഘാസിന്റെ 
നൽകുന്ന റസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് എന്നിവ യി ൽ അംഗീകാരം ലഭ്യമാകുന്ന മുറയ്ക്ക് അവകാശം ഉറപ്പിച്ചു 
ഏതെങ്കിലും ഹാജരാക്കി രേഖാമൂലം അപേക്ഷിക്കേണ്ടതും നൽകുന്നതായിരിക്കും. 


T 


238 


14th APRIL 2015) 


FISHERIES DEPARTMENT 


അനുമതി ഉത്തരവ് ലഭ്യമാക്കുന്ന മുറയ്ക്ക് അവകാശ 
ങ്ങ ളുടെ 50 ശതമാനം തുക യും സെക്യൂരിറ്റി യായി 
5 ശതമാനം തുകയും പണമായി ഒടുക്കി വ്യവസ്ഥകൾ പ്രകാരം 
കരാർ ഉടമ്പടിയിൽ ഏർപ്പെടേണ്ടതാണ്. അവകാശ തുകയിൽ 
ബാക്കിവരുന്ന 50 ശതമാനം തുക രണ്ട് തുല്യ ഗഡുക്കളായി 
കരാർ ഉടമ്പടി വ്യവ സ്ഥ കൾക്ക് അ നു സ ത മായി 
ഒടുക്കേണ്ടതാണ്. ലേല / ദർഘാസ് സംബന്ധമായ വിശദാംശങ്ങൾ 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ നിന്നും ആഫീസ് 
സമയങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. സർക്കാർ മാനദണ്ഡ 
പ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. 


ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, മാപ്പിളബേ , കണ്ണൂർ. 
ഫോൺ നമ്പർ. 0497 2731081 


( ഒപ്പ്) 
ഫിഷറീസ് 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


239 


